GovernmentofKerala 
കേരള സർക്കാർ 

2007 


Reg. No, രജി. നമ്പർ 
KLITV( N )/122006-2008 


KERALA GAZETTE 

-- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

4th March 2008 
Thiruvananthapuram , Tuesday 

2008 മാർച്ച് 4 
തിരുവനന്തപുരം, ചൊവ്വ 

JathPhalguna 1929 
1929 ഫാൽഗുനം 14 


Vol. LIII 
വാല്യം 53 


No. 

a 
നമ്പർ 


10 


PART III 
Fire Force Department 


ദർ ഘാസി ലേലപരസ്യം 


നമ്പർ സി2-6371 06. 


2008 ജനുവരി 14, 


അഗ്നിരക്ഷാ സവന വകുപ്പ് വക ഗാന്ധി 
നഗർ അഗ്നിരക്ഷാ നിലയത്തിലെ ജീപ്പ് കെ . സി. വി . 
6317 (മഹീന്ദ്ര ആൻറ് മഹീന്ദ്ര) 1988 മോഡൽ 
ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 2008 
മാർച്ച് മാസം 28-ാം തീയതി 11 മണിക്ക് ഗാന്ധിനഗർ 
അഗ്നിരക്ഷാ നിലയത്തിൽവച്ച് പരസ്യമായി ലേലം 
ചെയത് വിൽക്കുന്നതാണ്. 


ലേലത്തോടൊപ്പം മു ( പതിപ്പിച്ച ടെണ്ടറുകളു 
ക്ഷണിച്ചുകൊളളുന്നു . ടെൻഡറുകൾ 26 - 3 - 2008- ന 
15 മണിവരെ നേരിട്ടോ തപാൽ മുഖേനയോ സ്വീകരി 
ക്കുന്നതാണ്. 3 മണിക്ക് ശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല . മുദ്രപതിപ്പിച്ച ഉടണ്ടറുകൾ ഉൾക്കൊളളുന്ന 
കവറിന്റെ പുറത്ത്-അഗ്നിരക്ഷാ സവന വകുപ്പ 
ഗാന്ധി നഗർ, അഗ്നിരക്ഷാ നിലയം വക ജീപ്പ്, 
കെ , സി , 01. 6317 വാങ്ങുന്നതിനുളള ടെണ്ട 
എന്ന് ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്. 
ടെണ്ടറുകൾ ഡിവിഷണൽ ആഫീസർ, അഗ്നിരക്ഷാ 
സേവനം, മധ്യമേഖല , ഗാന്ധിനഗർ, കടവന്ത്ര, 
കാച്ചി- 20 എന്ന വിലാസത്തിൽ അയയ്ക്ക ണ്ടതാണ്. 
പരസ്യലേലത്തിനുശേഷം നേരത്തെ ലഭിച്ച ടെണ്ടറുകൾ 
തുറക്കുന്നതു ! ലേലം വിളിച്ച് തുകയോ, ടെണ്ടറിൽ 
കൊടുത്ത ആ കയോ ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക 
താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതുമാണ്. 
ലേലത്തിൽപങ്കെടുക്കുന്നവർ ഒടണ്ടർ നൽകിയിരിക്കണ 
മെ ന്ന് നിർബന്ധ മില്ല . 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ 
1000 രൂപ (ആയിരം രൂപ മാത്രം) നിരത വ്യ 
അടക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ ആഗ്രഹി 
ക്കുന്നവർ നിരത ഭവ്യമായി 1 ,000 രൂപ ( യി രം 
രൂപ മാത്രം) ( കാസ്ചെയ്യാത്ത ബാങ്ക് ഡാറ 
fഡിവിഷണൽ ആഫീസർ, അഗ“ നീ രക്ഷാസേവനം, 
മദ്ധനഖല , ഗാന്ധിനഗർ, കടവന്ത, കൊച്ചി- 201 
എന്ന വിലാസത്തിൽ ഒടറിനോടൊപ്പം അയയh e 
താണ്. നീരദവ്യമില്ലാത്ത ടെണ്ടറുകൾ സ്വീകരി 
ക്കുന്നതല്ല . ടെണ്ടർ സമർപ്പിച്ചവർ ലേല സമയ ത്ത് 
ഹാജരായിരിക്കേണ്ടതാണ്. എന്നാൽ വീണ്ടും നിരത 
( അവ്യം അടയ കണ്ടതില്ല . ഏറ്റവും കൂടുതൽ ത 
ലേലം വിളിക്കുന്ന 15 നാകുന്നആളിൻ, പിതാ 
ലലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതു 6 (പസ്തുത 
വ്യക തീ ലേലം/ ടെ ണ്ടർ കൊണ്ട തുകയുടെ 25 
അപ്പോൾ തന്നെ അടയ എന്നതുമാണ്. ലേല 
സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം 
ബാക്കി തുകയും മൊത്ത 8 തുകയ്ക്കുളള വിൽപ്പന 
നികുതിയും ഒടുക്കി സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും വാഹനം നീക്കംചെയ്യേണ്ട ാണ്. ലേലം 
ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിൻ ഒഴികെയുളള 
വരുടെ നീ ത ഭവ്യ ലേലം കഴിഞ്ഞാലുടൻ മടക്കി 
കൊടുക്കുന്നതാണ്. 
- ഏതെങ്കിലും കാരണവശാൽ ലേലം ടെണ്ടർ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നആCം ലേല നിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ ( ടച്ച 19ക 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനംപുനർ 
- ലേലം ചെയ്യുന്നതു മായിരിക്കും . പുനർ ലേലത്തിൽ 
എന്തങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ യ . മുൻ ലേല 
ക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന 
തുകയ്ക്ക് മുൻലേലക്കാരന് അവകാശം ഇല്ലാത്തതു 
ആകുന്നു . 


ലേലത്തിൽപങ്കെടുക്കുന്നവരു ടെൻഡർ സമർപ്പിച്ച 
വരും മേൽപ്പറഞ്ഞ നിബന്ധനകൾ അ തേപടി 
പാലിക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ടെൻഡർ നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവർത്തി 
ദിവസങ്ങളിൽ ഗാന്ധിനഗർ , അഗ്നിക്ഷാനിലയത്തിൽ 
വച്ച് സ് ഷൻ ആഫീസറുടെ അനുമതിയോടെ 
ആഫീസ് സമയത്ത് മേൽപറഞ്ഞ വാഹനം പരിശോധി 
ക്ക് വന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം ടെൻഡർ 
നടപടികൾ മാനിവയ്ക്കുന്നതിനും ദ ദാക്കുന്നതിനും 
ടെണ്ടറുകൾ അസഥിരപ്പെടുത്തുന്നതിനും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ആഫീസർക്ക് പൂർണ്ണ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 
ഡിവിഷണൽ ഒാഫീസ്, 
ഫയർ ആൻറ് റസ ക്യൂ സർവ്വീൻസ്, (ഒപ്പ്) 
എറണാകുളം, 

ഡിവിഷണൽ ആ ഫീസർ, 


